Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 
VMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II | 
വാല്യം 2 | 


| 30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശാവണം 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 

ദർഘാസ് പരസ്യം 


നമ്പർ കെ . എൻ. സി .5 - 3345 / 13. 

2013 ജൂ ലൈ 8. 
കോന്നി ഫോറസ്റ്റ് ഡിവിഷനിലെ കോന്നി ആനത്താവള 
ത്തിലെ ആനകൾക്ക് കരാർ തീയതി മുതൽ 2013 - 14, 2014 - 15 
വർഷത്തിൽ (പുതിയ കരാർ വയ്ക്കുന്നതുവരെ) പട്ടിക I- ലും 
II - ലും വിവരിച്ചിട്ടുള്ള ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന 
തിന് താൽപ്പര്യമുള്ള കരാറു കാ രിൽനിന്നും സീലു വച്ച 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 16 - 8- 2013 -ാം 
തീയതി പകൽ 3 മണിക്ക് മുമ്പായി കോന്നി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. നിശ്ചിത സമയ 
ത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കു ന്നതല്ല . അന്നേ ദിവസം അതായത് 
16 - 8 - 2013 -ാം തീയതി പകൽ 3.30 മണിക്ക് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. പട്ടിക I - നും II - നും പത്യ ക മായി 
ദർഘാസുകൾ നൽകേണ്ടതും “ ആനകൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ 
നൽ കേ ണ്ട തി നുള്ള ദർ ഘാ സു കൾ എന്ന് ക വ റിൽ 
മേലെഴുത്തോടുകൂടിയതുമായിരിക്കണം. ദർഘാസിനോടൊപ്പം 
താഴെ വിവരിക്കുന്ന രേഖകളും സമർപ്പിക്കേണ്ടതാണ്. 


1. ഭക്ഷ്യ സാ ധ ന ങ്ങ ളുടെ മൊത്തം തുകയുടെ 2 . 5 

ശതമാനം നിരതദ്രവ്യം. 
2 , ഭക്ഷ്യ സാ ധ ന ങ്ങ ളു ടെ മൊത്തം തുകയുടെ 20 
ശത മാ ന ത്തിൽ കുറ യാ തെ യുള്ള സോൾവൻ സി . 
സർട്ടിഫിക്കറ്റ്. 
3. ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ നിയ മാ നു സ ത മായ 

പ്രാഥമിക ഉടമ്പടി. 
ദർഘാസുകൾ 16 - 8 - 2013 -ാം തീയതി പകൽ 3 . 30 - ന് 
ഹാജരുള്ള ദർഘാ സു കാ രുടേയോ അവർ രേഖാമൂലം 
ചുമതലപ്പെടുത്തുന്നവരുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. ദർഘാസുകൾ സമർപ്പിക്കുന്നതിനുള്ള നിശ്ചിത 

ഫോറം കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസിൽനിന്നും 
- 16 - 8- 2013 -ാം തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ ലഭ്യമാകുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് പുറമേ 
നിലവിലുള്ള സ്റ്റോർ പർച്ചേസ് നിയമങ്ങൾക്ക് വിധേയമായിട്ടായി 
രി ക്കണം ഭക്ഷ്യ സാ ധ ന ങ്ങ ൾ വിത രണം ചെയ്യേ ണ്ട ത് . 
പട്ടിക I - ലെ ടെണ്ടർ ഫോറത്തിന്റെ അസ്സലിന് വില ? 5, 000 -o, 
പട്ടിക II- ലെ ടെണ്ടർ ഫോറത്തിന്റെ അസ്സലിന് വില ? 1,500 -o 
വിൽപ്പന നികുതിയുമാണ്. ടെണ്ടർ ഫോറത്തിന്റെ പകർപ്പിന് 


റിമാർക് സ് - അള വിലും ഇന ങ്ങ ളിലും വ്യത്യാ സം 
ഉണ്ടാകാം. 


ദർഘാസ് തീയതി 16 - 8- 2013. 


പകരം തീയതി- - 24 - 8 - 2013. 


ദർഘാസ് നടക്കുന്ന സ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, കോന്നി. 


ആയതിന്റെ 50 % വിലയും വില്പന നികുതിയുമാണ്. 
ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. മതിയായ 
നിരതദ്രവ്യവും മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റ് രേഖകളും 
ടെണ്ടറിനോടൊപ്പം സമർപ്പിച്ചിട്ടില്ലാത്തവരുടെ ടെണ്ടറുകൾ ക്വാട്ട് 
ചെയ്ത്തി രി ക്കുന്ന നിര ക്കു കൾ കുറ വാ ണെ ങ്കിൽ പോലും 
പരിഗണിക്കാതെ നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കുന്ന നിര ത ദ വ്യം എതെ ങ്കിലും അംഗീകൃത 
ബാങ്കിന്റെ ഡിമാന്റ് ഡാഫ്റ്റായി കോന്നി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 
കോന്നി ശാഖയിൽ മാറത്തക്ക രീതിയിൽ വേണം സമർപ്പി 
ക്കേണ്ടത്. കരാറുകാർ അവരവരുടെ തിരിച്ചറിയൽ വ്യക്ത 
മാക്കുന്ന രേഖയുടെ ( ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ്/ 
പാസ്പോർട്ട്/ ഡവിംഗ് ലൈസൻസ്) സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ് സഹിതം വേണം ദർഘാസ് ഫോറത്തിന് അപേക്ഷി 
ക്കേണ്ടത്. 

കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് കാരണം 
വിശദ മാ ക്കാതെ ഈ ടെണ്ടർ മാറ്റി വയ്ക്കു വാ നും റദ്ദ് 
ചെയ്യുവാനും നിരസിക്കുവാനും അധികാരമുണ്ടായിരിക്കും. 
അന്നേദിവസം ഏതെ ങ്കിലും കാര ണ വ ശാൽ ദർഘാസ് 
നടക്കാതെവരിക യാ ണെ ങ്കിൽ അടുത്ത പ്രവൃത്തിദിവസം 
അതേ സ്ഥലത്തും സമ യത്തും മേൽ വിവരിച്ചപകാരം 
ദർഘാസ് നടത്തുന്നതാണ്. 16 - 8 - 2013 - ൽ ടെണ്ടർ ലഭിക്കാത്ത 
ഭക്ഷ്യ സാ ധ ന ങ്ങ ൾക്ക് 23 - 8 - 2 013 - ൽ വീണ്ടും ടെണ്ടർ 
നടത്തുന്നതാണ്. 

പട്ടിക I 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 8- 2013 , 1 മണിവരെ. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 16 -8 -2013 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
16 - 8 - 2013 , 3.30 മണി. 

- വിശദവിവരങ്ങൾക്ക് കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിലോ കോന്നി റെയിഞ്ച് ഓഫീസിലോ പ്രവൃത്തി 
ദിനത്തിൽ പ്രവൃത്തി സമയത്ത്ബന്ധപ്പെടാവുന്നതാണ്. 
ഫോൺ: ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് കോന്നി 

0468 2242233 . 


റെയിഞ്ച് ഓഫീസ് കോന്നി 0468 2342005. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
ഓഫീസ്, കോന്നി. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ജോലിയുടെ പേര് - കോന്നി ആനത്താവളത്തിലേക്ക് 
തെങ്ങ്/ പന എന്നിവയുടെപച്ചോലയും തീറ്റപ്പുല്ലും എല്ലാ 
ദിവസവും വൈകുന്നേരം 5 മണിക്ക് മുമ്പായി എത്തിച്ചു 
നൽകുക. 
അളവ് എല്ലാ ദിവസവും 750 കിലോ പച്ചോല . 

750 കിലോ തീറ്റപ്പുല്ല്. 
ഉദ്ദേശ അടങ്കൽ തുക ? 33,00,000. 
നിരതദ്രവ്യം ? 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില ? 5,000 + വാറ്റ്. 
റിമാർക്സ് അളവിൽ വ്യത്യാസമുണ്ടാകാം. 

പട്ടിക II 


ജോലിയുടെ പേര് കോന്നി ആനത്താവളത്തിലേക്ക് ഭക്ഷ്യ 
സാധ ന ങ്ങൾ എല്ലാ മാ സവും 1 -ാം തീയതി എത്തിച്ചു 
നൽകുക. 


ഒരു മാസത്തേക്ക് വേണ്ടിവരുന്ന ഏകദേശ അളവ് 


റാഗി 


600 കി . ഗ്രാം 
ഗോതമ്പ് 

- 400 
ഉപ്പ് 

- 20 J 
മിനറൽ മിക്സ്ച ർ 
ചക്കര 
മുതിര 
ഡെക്കാമിലി ഓയിൽ - 40 ലിറ്റർ 


- 


50 


. 


ഉദ്ദേശ അടങ്കൽ തുക - ൽ 10,00,000. 
നിരതദ്രവ്യം ? 25,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 7 1,500 + വാറ്റ്. 


